Regn . No. KERBIL / 2012 /45073 
- dated 5 - 9 -2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


| Reg. No. KL/TV(N )/ 634/2015-17 


GOVERNN 


- 
കര 


SH 


രള സർക 
NMENT OF 


ഒാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 സെപ്റ്റംബർ 15 
15th September 2015 

1191 ചിങ്ങം 30 
30th Chingam 1191 

1937 ഭാദം 24 
24th Bhadra 1937 


Vol. IV 


No. 


Thiruvananthapuram, 

Tuesday 


PART III 
Commissionerate of Land Revenue 


PALAKKAD DISTRICT 


Pattambi Taluk 


ലേല പരസ്യം 


(1) 


1. 35 


നമ്പർ എഫ്1 - 3281/ 2015. 

2015 ആഗസ്റ്റ് 10 . 
അനധികൃത മരം മുറിക്കലുമായി ബന്ധപ്പെട്ട് ബന്തവസ്സി 
ലെടുത്തിട്ടുള്ളതും സർക്കാരിലേക്ക് കണ്ടുകെട്ടി തിരുവേഗപ്പുറ 
വില്ലേജാഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ പറയുന്ന 
മരക്കഷണങ്ങൾ വഹ സ്ഥലത്തുവച്ച് 2015 സെപ്റ്റംബർ മാസം 
19 -ാം തീയതി രാവിലെ 11 മണിക്ക് അഡീഷണൽ തഹശീൽദാരോ 
അ ദ്ദേ ഹം ചുമ ത ല പ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥ രു ടെയോ 
സാന്നിദ്ധ്യ ത്തിൽ പരസ്യമായി ലേലം ചെയ്യു ന്ന താ ണ് . 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത 
നിരതദ്രവ്യം കെട്ടിവെച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ലേലത്തുക വിൽപ്പന നികുതി ഉൾപ്പെടെ മുഴുവൻ തുകയും 
അപ്പോൾ തന്നെ ഒടുക്കു വരു ത്ത ണ്ട താ ണ് . സാധാരണ 
സർക്കാർ ലേലം സംബന്ധിച്ച നിബന്ധനകൾ ഈ ലേലത്തിനും 
ബാധ ക മാണ്. സർക്കാർ അവധി പ്രഖ്യാ പി ക്കു കയോ 
മറ്റേതെങ്കിലും കാര ണ ത്താലോ നിശ്ചിത ദിവസം ലേലം 
നടക്കാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ലേലം 
നടത്തുന്നതാണ്. 


ക്രമ ഫയൽ നമ്പർ മരക്കഷണ ചുറ്റളവ് ഇനം 
നമ്പർ 

ത്തിന്റെ നീളം 
- (മീറ്റർ) 
- എഫ്1- 3281 /15 2.10 0.85 കുന്നിവേങ്ങ 
എഫ്1 -3281 /15 1. 40 

0.85 കുന്നിവേങ്ങ 
എഫ്1 - 3281/15 

0 . 80 കുന്നിവേങ്ങ 
എഫ്1 -3281/ 15 

0.80 കുന്നിവേങ്ങ 
എഫ്1-3281/15 1.80 

0.80 കുന്നിവേങ്ങ 
എഫ്1- 3281 / 15 2 , 10 

0. 65 കുന്നിവേങ്ങ 
എഫ്1 - 3281/ 15 1. 95 

0.65 കുന്നിവേങ്ങ 
എഫ് 1- 3281 / 15 2.70 | 0.60 കുന്നിവേങ്ങ 
എഫ് 1-3281/ 15 


1. 45 


2 . 55 


0 . 55 


വേങ്ങ 


- 14 


1.40 


0 .50 


വേങ്ങ 


2 . 60 


0 .45 


വേങ്ങ 


എഫ്1-3281/ 15 
എഫ്1-3281/15 
എഫ്1 - 3281/15 
- എഫ്1 -3281/15 


1.00 


0 . 45 


വേങ്ങ 


2 . 40 


0 . 45 


വേങ്ങ 


(2) 
നമ്പർ എഫ്1 - 17664/ 2014 . 

2015 ആഗസ്റ്റ് 10 . 
-- പട്ടാമ്പി താലൂക്കിൽ പട്ടിത്തറ വില്ലേജിൽ പട്ടിത്തറ 
അംശം ദേശത്ത് സർവെ നമ്പർ 1- ൽപ്പെട്ട പുഴ പുറമ്പോക്കിൽ 
നിന്നും അനധികൃതമായി വെട്ടിമാറ്റിയ 200 മുളകൾ പട്ടിത്തറ 
വില്ലേജാഫീസർ ബന്തവസ്സിലെടുത്തിട്ടുള്ളതാണ്. ടി മുളകൾ 
2015 സെപ്റ്റംബർ മാസം 18 -ാം തീയതി രാവിലെ 11 മണിക്ക് 
വഹ സ്ഥലത്തു വച്ച് അഡീഷണൽ തഹശീൽദാരുടെയോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. ലേലത്തിൽ 

-പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത നിരതദ്രവ്യം 
കെട്ടിവെച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ലേലത്തുക 
വിൽപ്പന നികുതി ഉൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾ 
തന്നെ ഒടുക്കു വരുത്തേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലം 
സംബന്ധിച്ച നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമാണ്. 
സർക്കാർ അവധി പ്രഖ്യാപിക്കുകയോ മറ്റേതെങ്കിലും കാരണ 
ത്താലോ നിശ്ചിത ദിവസം ലേലം നട ക്കാതെ വന്നാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ലേലം നടത്തുന്നതാണ്. 
താലൂക്കാഫീസ്, 

(ഒപ്പ്) 
പട്ടാമ്പി. 

അഡീഷണൽ തഹശീൽദാർ, 


